GovernmentofKerala 
കേരള സർക്കാർ 

2007 


| Reg . No . രജി. നമ്പർ 
KLITV ( N )/12/ 2006 - 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


No . 


Vol. III 
വാല്യം 52 


Thiruvananthapuram, Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


2nd October 2007 
2007 ഒക്ടോബർ 2 

10th Aswina 1929 
- 1929 ആശ്വിനം 10 


39 


നമ്പർ 


PART III 
Labour Department 


NOTICE 
No. WCA- 2036/ 2007 . 

15th September 2007 . 
Whereas, Deputy Labour Commissioner , Mumbai 
has deposited with this Court a sum of Rs . 4 , 36 , 940 
(Rupees Four lakhs thirty six thousand nine hundred 
and fourty only ) as compensation for distribution to 
the dependants of the deceased Sri Ajayakumar 
Vijayan who met with a fatal accident while employed 
under the Bombay Construction & Engincering 
Co. Ltd . and whereas it is reported that 
( 1) Sri R . Vijayan , ( Father ), (2 ) Smt. Thankamony 
( Mother ) Ajaya Bhavan ;am, Kaduvinal P . 0 . , 
Vallikkunnum , Mavelikara , and his only dependents as 
defined under Section 2 ( i) (d ) of the Workmen s 
Compensation Act , any others claiming to be such 
dependents should within 15 days of the publication of 
this notice in the Kerala Government Gazette , prefer 
their claim in writing before me and prove the same. 
If no such claims are received within the prescribed 
time, the entire amount of compensation will be 
disburses to the persons mentioned above . Claims 
preferred thereafter will not be considered . 


നാ സപ്പത്രൂപ മാത്രം) ഈ മാഫീസിൽ കെട്ടിവച്ചിരി 

ന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിത 
രായി ( 1) ശീ , ആർ വിജയൻ ( പിതാവ ) , ( 2) ശ്രീമതി 
തയാണി ( മാതാവ്) , അജയ ഭവനം, കടുവ നാൽ പി . ഒ . , 
വളളിക്കുന്ന , നറലിക്കര എന്നിവർ മാത്രമേ ഉളളു 
വെന്ന്റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാൻ 18 ശിത 
നായി ആ ശ്രിത ർ എന്ന മേൽ വിവരിച്ച നിർവചനത്തി ൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 
നോട്ടീസ് കം നള ഗവൺമെന്റ് ഗസററി ൽ പരസ്യ 
പ്പെടുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ഈ 
ആഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും 
(11വധി കഴി ഞ്ഞുളള ഹർജികൾ പരിഗണിക്കപ്പെടുന്ന 
തല്ലാത്തതുമാകുന്നു . 


Office of the 
Regional Joint Labour 
Commissioner, Kollam . 


| ( Sd .) 
Commissioner for Workmen s 

Compensation . 


നോട്ടീസ 


നമ്പർ ( എ -1212006 . 


- 2017 സെപ റംബർ 11 . 


ബോ , മ ബ കൺസ : ടക്ഷൻ ആരo എഞ്ചിനീയറി, ഗ 
കമ്പനി ലിമിറ്റഡിന് കീഴിൽ ജോലി നോക്കിവര 
അപകടമു ണ്ടായ 1 മരണമടഞ്ഞ ( ശ്രീ . അജtg1 " കു മാർ 
വിജയൻറ ആ ശീതർക്കം വർക്ക " മെൻസ് കോമ്പൻ 
സേഷൻ നൽകുന്നതിനായി 4 36 ,940 രൂപ ( നാലു 
ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി 


- ( ശ്രീ , പി , വാസുവിന്റെ കീ 41 ൽ Eാലി 2:10. കി 
വര മാരകമായ അപകടമുണ്ടായി മരണമടഞ്ഞ 

ശി കെ , ക ഗാപിയ ടെ ആ ശി അർ " തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 56 325 (അൻപത്തി 
ആറായിരത്തി മുന്നററ നാൽപത്തിയഞ്ച്) രൂപ മാത 


ന ഷ 1 5 പ രി ഫ 3 0 ത്ത ക മുഴുവൻ മേൽപ്പറഞ്ഞ 
വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. തിന 
ശഷ സമർപ്പിക്കുന്ന അ വ ക ാ ശ വ 0 8 ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


ഡപട്ടി ലേബർ 
കമ്മീഷണറുടെആഫീസ്, 
കോട്ടയം, 


( ഒപ്പ് ) 
വർക്ക് മെൻസ 
കോമ്പൻസേഷൻ 
കമ്മീഷണർ , 


ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുളള 
നഷ്ടപരിഹാര ആക്നീലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നി ർ വ ചി ച്ച പ ക പ രം ടി വാ ൻ 
ആശ്രിതരായി ശ്രീമതി കെ . എസ്. പങ്കജാക്ഷി, 
കളരിക്കാലായിൽ, സി , എസ , ഐ . പളളിക്ക 
സമീപം, എച്ച്. എച്ച്. മൗണ്ട് പി . ഒ . , കോട്ടയം 
എന്നിവർമാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരി 
ക്കുന്നു . ആ പ്രകാരമുളള ആശ്രിതരാണെന്ന അവകാശ 
പ്പെടാവുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെൻറ ഗസാറിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത തെളിയിക്കണ്ടതു 
മാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേനിപ്പാഞ്ഞ വ്യക്തിക്ക് വിതരണം 
പെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നോട്ടീസ 


നമ്പർ ഡബ്ലൂ . സി . - 1362001. 2007 സെപ്റ റംബർ 7 . 


( 2) 
നമ്പർ എ - 717 2006 , 

2017 സെപ്റ റംബർ 11 . 
ലക്ഷി ( കോവിൽ എസ റേറററ് മാനേജരുടെ 
കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി അപകടം 
ഉണ്ടായി മരണമടഞ്ഞ ശീമതി ധനത്തിന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
1 ,27,431 രൂപ ( ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി 
നാന്നൂററി മുപ്പത്തിഒന്ന് രൂപ മാ തം ) ഈ ആഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുളള നഷ്ടപരിഹാര 
ആകൗടിലെ 2 (1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ച 
പ്രകാരം ടിയാളുടെ ആശ്രിതരായി ശ്രീ . നടേശൻ, 
ലക്ഷ്മി കോവിൽ എസ് റേറററ ", ലക്ഷ്മി കോവിൽ, 
പീരുമേട് എന്നയാൾ മാത്രമേ ഉള്ളുവെന്ന്റിപ്പോർട്ട 
ചെയ്തിരിക്കുന്നു . അ പ കാ ര മു ളള ആശ്രിത 
രാണന്ന്അവകാശപ്പെടുന്ന മററ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് കരള ഗവൺമെന്റും 
ഗസററിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എൻറ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദിഷ്ട സമയത്തിനകം 
യാതൊരു അ വ ക ര ശ വ ാ മ വ • ഉന്നയിച്ചില്ലെങ്കിൽ 


ഡോക്ടർ ബിനു പുരുഷോത്തമൻ കീഴിൽ 
arാലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശീ , അജയകുമാർ, ഗോപാലൻ നായരുടെ 
മകൻറ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 2 ,44, 605 രൂപ (രണ്ടു ലക്ഷത്തി 
നാൽപ്പത്തിനാലായിരത്തി അറുന്നൂററി അഞ്ച് തുപ് 
മാ ( തം ) ഇ ( 

8ഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര - ആക്ടിലെ 2 (1 ) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാ 
ആശ്രിതരായി (1) ശീമതി ശോഭന (ഭാര്യ) , ( 2) അനീഷ് 
( മൈനർ മകൾ ) , ( 3) അഭിൻരാജം ( മെനർ നകൻ) 
( 4) ശീമതി ലക്ഷ്മിക്കുട്ടി അമ്മ ( വിധവയായ അമ്മ) , 
താഴത്ത് വീട്, തിരുത്തിയാട്, പി . ഒ , പുതിയറ, 
0 ക മ ഴ 1 1 4 0 5 എന്നിവർ മാത്രമേ ഉള്ളുവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുളളആശ്രിത 
രാണെന്ന്അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുളള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺ 
മെൻറ് ഗസററിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എൻറ മുൻപാകെ എഴുതി സമർപ്പിക്കേതും ആയത 
തെളിയിക്കേണ്ടതുമാണ്, നിർദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ 
പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തി 
കൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല 


റീജിയണൽ ജോയിൻ ” ലേബർ വർക്ക “ മെൻസ 
കമ്മീഷണറുടെ ഒാഫീസ്, 

കോമ്പൻസേഷൻ 
കാച്ചിക്കാട 

കമ്മീഷനർ (ഇൻ- ചാർജ ) . 


